Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
VMENT OF 


രാർ 


KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th June 2013 

2013 ജൂൺ 4 
14th Jyaishta 1935 
1935 ജ്യേഷ്ഠം 14 


- 23 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 

PATHANAMTHITTA DISTRICT 


Adoor Taluk 


പരസ്യം 
നമ്പർ സി2 - 29478 / 2012. 

2013 ഏപ്രിൽ 30 . 
അടൂർ താലൂക്കിൽ കലഞ്ഞൂർ വില്ലേജിൽ കലഞ്ഞൂർ 
മുറിയിൽ ഈട്ടിവിള മേലേതിൽ വീട്ടിൽ മധു അവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷപ്രകാരം വില്ലേജാഫീസർ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തി റിപ്പോർട്ട് 
സമർപ്പിച്ചതിൽ ടിയാന്റെ ഭാര്യ ആശ 26- 4 - 2011 -ാം തീയതിയിൽ 
മരിച്ചു പോയതായി അറിയുന്നു . ടിയാളുടെ നിയമാനുസൃത 
അവകാശികൾ താഴെ പേര് പറയുന്നവരാണെന്ന് കലഞ്ഞൂർ 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- മധു 

ഭർത്താവ് 
അനീഷാ, എം . 

മകൾ 
അഥിൻ, എം . 

മകൻ 


പരേതയ്ക്ക് മറ്റ് അവകാശികൾ ആരുംതന്നെയില്ല . 4, 5 
കക്ഷികൾ 1 -ാം കക്ഷിയുടെ പേരിൽ അവകാശം ഒഴിഞ്ഞ് മൊഴി 
രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധിവൈകല്യമുള്ള മകനുവേണ്ടി 
പിതാവ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 

-- ആയതിനാൽ അടൂർ താലൂക്കിൽ കലഞ്ഞൂർ വില്ലേജിൽ 
കല ത്തൂർ മുറിയിൽ ഈട്ടിവിള മേലേ തിൽ വീട്ടിൽ 
പരേത യായ ആശയുടെ പേരിൽ വനം വകുപ്പിൽ നിന്നും 
ലഭിക്കുവാനുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും മറ്റ് വിവിധ 
ആ വശ്യ ങ്ങ ളി ലേ ക്കു മു ള്ള അ വ കാശി പരേ തയുടെ 
ഭർത്താവും 1 -ാം കക്ഷിയുമായ മധു ആണെന്നുള്ള അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം അടൂർ 
താലൂക്ക് തഹശീൽദാർ മുമ്പാകെ നേരിട്ടോ രേഖാമൂലമോ 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ചന്ദ്രൻ 


പിതാവ് 


ഓമന 


മാതാവ് 


അജി 


സഹോദരൻ 


താലൂക്കാഫീസ്, 
അടൂർ. 


തഹശീൽദാർ. 


ലേല പരസ്യം 
നമ്പർ ആർ 3 - 1515 / 2013 . 

2013 മേയ് 2. 
അടൂർ താലൂക്കിൽ കൂടൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
29 - ൽ റീ - സർവേ നമ്പർ 71/ 5 - ൽ പ്പെട്ട പുറമ്പോക്കിനും 
71/ 18 - ൽ പ്പെട്ട പതിവുഭൂമിക്കും മദ്ധ്യത്തിലായി നിന്നിരുന്ന ഒരു 
തേക്ക് മരം അനധികൃതമായി മുറിച്ചു മാറ്റിയത് 22 -6 - 2013 - ന് 
പകൽ 11 മണിക്ക് കൂടൽ വില്ലേജ് ഓഫീസിൽ വെച്ച്താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ചുമ ത ല പ്പെടുത്തുന്ന 
മറ്റാ രെ ങ്കിലുമോ പര സ്യ മാ യി ലേലം ചെയ്ത് 
കൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ താത്പര്യ 
മു ള്ള വർ ? 500 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേ ണ്ട താ ണ്. 
ലേല ത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
അന്നുതന്നെ നിരതദ്രവ്യം ഒഴിച്ചുള്ള തുകയും വിൽപ്പന 
നികുതിയും സെസും 5 % ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ്ടാക്സസും 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തുന്ന 
മുറയ്ക്ക് സർക്കാരിനോ അയൽവാസികൾക്കോ നാശനഷ്ടം 
ഉണ്ടാകാത്ത വിധത്തിൽ കക്ഷി ടി തടി ഉത്തരവ് കൊടുക്കുന്ന 
തീയതി മുതൽ 7 ദിവസത്തിനകം ലേലം കൊണ്ടയാൾ 
സ്വന്തം ചെലവിൽ മാറ്റികൊണ്ടുപോകേണ്ടതാണ്. ലേലത്തിൽ 
കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാതിരിക്കയോ ആവശ്യമായ 
മത്സരം ഇല്ലാതിരിക്കുകയോ ചെയ്താൽ ലേലം മാറ്റി വെയ്ക്ക 
ന്ന തിനുള്ള അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് 
ഉണ്ടാ യി രിക്കു ന്ന താ ണ് . ലേല ത്തിന്റെ മറ്റു വ്യവസ്ഥകൾ 
സർക്കാർ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. 

ഇനം തടി ( MP ) 


തേക്ക് 


0 . 295 


താലൂക്കാഫീസ്, 
അടൂർ. 


( ഒപ്പ്) 
അഡീഷണൽ തഹശീൽദാർ. 


